O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1943 കാർത്തികം 4 


1197 തുലാം 10 
10th Thulam 1197 


4th Karthika 1943 


വാല്യം 10 


നമ്പർ 


42 


Vol . X 


No. 


Part III 


FOREST AND WILDLIFE DEPARTMENT 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


D 


28 


OFFICE OF THE CUSTODIAN ( ECOLOGICALLY FRAGILE LANDS ) 

THIRUVANANTHAPURAM 


NOTIFICATION 


No. EFL1-1400 / 2021 . 


14th September 2021 . 


Authenticity may be verified through https://compose.kerala.gov.in/ 
This is a digitally signed Gazette . 


As required under Section 3 ( 2 ) of the Kerala Forests ( Vesting and Management of Ecologically Fragile Lands ) Act , 2003 ( Act 21 of 2005 ) , it is hereby notified for the information of the public that as per section 3 ( 1 ) of the Act , the ownership and possession of the Ecologically Fragile Lands , given in the schedule below , in the District of Palakkad , shall stand transferred to and vested in the Government free from all encumbrances and the right , title and interest of the owner or any other person thereon shall stand extinguished with effect from the date of commencement of the Act , ie , 2nd June , 2000 . 


SCHEDULE Details of Ecologically Fragile Lands vested in Government as per section 3 ( 1 ) of Act 21 of 2005 . 


Boundaries 


SI . No. 


District 


Taluk 


Forest 
Division 


Range 


Locality 


Village 


Survey with Sub division 


Extent in Hectares ( Approx ) 


North 


East 


South 


West 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


( 13 ) 


KERALA GAZETTE 


55/4 , 57/4 , 5,6 


Ottapalam 


Palakkad 


1 


Koonanmala 


Ottapalam 


Palakkad 


( Pookkottukavu ) Ambalappara - II Sreekrishnapuram - II 


1.3580 Ha 


land ( Restored land Occupied in OA - 18 / 77 ) 


Vested Forest 


Vested Forest 


Private land & 

Vested Forest Occupied Land 


10/4 


Palakkad 


Ottapalam 


Palakkad 


Koonanmala 


Ottapalam 


2 


0.2615 Ha 


Vested Forest 


Vested Forest 


Vested Forest 


Forest Headquarters , Custodian . 


Vazhuthacaud . 

( Sd . ) 


Part III 


26th October 2021 


KERALA GAZETTE 


29 


മൂന്നാർ ഡിവിഷൻ , ദേവികുളം 


ഇ - ലേല പരസ്യം 


നമ്പർ ആർ -4580 / 2015 . 


2021 ഒക്ടോബർ 5 , 


1961 - ലെ കേരള വനനിയമം 61 ( എ ) പ്രകാരം സർക്കാരിലേക്ക് മൂന്നാർ ഡിവിഷന് കീഴിൽ വിവിധ 
റെയ്ഞ്ചുകളിലായി കണ്ടുകെട്ടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച വാഹനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും 2021 ഒക്ടോബർ 28 - ന് ഇ - ഓക്ഷൻ ചെയ്ത് വിൽക്കുന്നതായിരിക്കും . എം.എസ്.റ്റി.സി. 
കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . വിശദ 
വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 0471-2529137 എന്നീ 
നമ്പരുകളിൽ ബന്ധപ്പെടുക . 


കമ 


വാഹനത്തിന്റെ 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 


നിരതദ്രവ്യം 

₹ 


നമ്പർ 


വാഹനത്തിന്റെ 
എഞ്ചിൻ നമ്പരും 
ചേസിസ് നമ്പരും 


നമ്പരും ഇനവും 


സ്ഥലം 


KBF - 1321 Petti Jeep 


200 


DH 22392 
NC640DP8W 


സ്റ്റാഫ് ക്വാർട്ടേഴ് 
കോമ്പൗണ്ട് , ദേവികുളം 


2 


200 


KL - 07K - 4064 
TATA 407 


713ZZ56T783450000 

3 
52VC10338 


നേര്യമംഗലം റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


3 


375 


KL - 25A - 242 
Mahindra Pickup 


GG - 81C - 36970 
MALRC4GGA81C 
24403 


ബോഡിമെട്ട് സെക്ഷൻ 
കോമ്പൗണ്ട് , ശാന്തൻപാറ 


4 


250 


KRK - 5175 
LMV Goods Vehicle 


KL37371804 / 2010 
UD222012PUCC 


നേര്യമംഗലം റെയിഞ്ച് 
ഓഫീസ് കോമ്പൗണ്ട് 


ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ നിരതദ്രവ്യം ലേലദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകിട്ട് 5 
മണിക്ക് മുൻപായി അടച്ചിരിക്കണം . ഈ തുക എം . എസ് . ടി.സി.ക്ക് ഓൺലൈൻ മുഖേന 
അടയ്ക്കാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം 
അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് 
മാത്രമെ വാഹനത്തിന്റെ ക്രമപ്രകാരമുള്ള ഇ - ഓക്ഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു . 

വാഹനങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോട് കൂടി ഓഫീസ് സമയത്ത് 
പരിശോധിക്കാവുന്നതും , വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതുമാണ് . ലേലത്തിന് 
ശേഷം തത്സംബന്ധമായ യാതൊരു പരാതികളും സ്വീകരിക്കുന്നതല്ല . ലേലം സംബന്ധിച്ച് വനംവകുപ്പിൽ 
നിലവിലുള്ള പൊതുനിയമങ്ങളും , തുടർന്ന് വരാവുന്ന നിയമങ്ങളും , മറ്റ് നിബന്ധനകളും ഈ ലേലത്തിന് 
ബാധകമായിരിക്കും . 


വാഹനത്തിന്റെ ആർ.സി. ബുക്ക് ലഭ്യമല്ലാതായാൽ ലേലക്കാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും ഡ്യൂപ്ലിക്കേറ്റ് ആർ.സി. ബുക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ് . 

ഇ - ഓക്ഷൻ സംബന്ധിച്ച് MSTC പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ടി 
ലേലത്തിന് ബാധകമാണ് . വിജയിയായ ലേലക്കാരൻ ലേലവിലയുടെ 35 % തുക ലേലസ്ഥീരീകരണ അറിയിപ്പ് 
ലഭിച്ച് 7 ( ഏഴ് ) പ്രവർത്തി ദിവസങ്ങൾക്കകം അടക്കേണ്ടതാണ് . ഈ തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി 
സംവിധാനം മുഖേന അടയ്ക്കാവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30 


KERALA GAZETTE 


Part III 


ഇ - ഓക്ഷൻ നിബന്ധനകളിൽ അഡീ . പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരു വ ന ന്ത പുരം ഏതെങ്കിലും ഭേദ ഗ തിയോ മാറ്റമോ വരു ത്തി യാൽ ആയത് ഈ ലേലത്തിന് 
ബാധകമായിരിക്കുന്നതും , ടി വിവരം ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുവാനോ മറ്റൊരു അറിയിപ്പ് കൂടാതെ 
ലേലം റദ്ദ് ചെയ്യു ന്ന തിനോ ഉള്ള അ ധി കാരം മൂന്നാർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും . 

മുകളിൽ പറഞ്ഞ ടി 4 വാഹനങ്ങളുടെ ലേലം ടി ദിവസം ഏതെങ്കിലും കാരണവശാൽ നടക്കാതെ 
വന്നാൽ ( ഹർത്താൽ , ബന്ദ് , കൊറോണ തുടങ്ങിയവ മൂലം ) 9-11-2021 , 22-11-2021 എന്നീ തീയതികളിൽ ടി 
ലേലം നടത്തുന്നതായിരിക്കും . ടി ലേലം സംബന്ധിച്ച അന്തിമ തീരുമാനം മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമാണ് . 


ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ 
ഇ - മെയിൽ ഫോൺ നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 

ഇ - മെയിൽ : dfo - mnr.for ( @ kerala.gov.in 

ഫോൺ നമ്പർ : ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് - 0486-5264237 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , ദേവികുളം - 04865-264377 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , നേര്യമംഗലം - 0485-2554482 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് , 
മൂന്നാർ ഡിവിഷൻ , ദേവികുളം . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ . 
( കേരള ഗവർണ്ണർക്കു വേണ്ടി ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


31 


മലയാറ്റൂർ ഡിവിഷൻ 

ഇ - ലേല പരസ്യം 
നമ്പർ എ2-78452021 . 

2021 സെപ്റ്റംബർ 22 . 
മലയാറ്റൂർ ഡിവിഷനിലെ വിവിധ വകുപ്പുതല വാഹനങ്ങളും വിവിധ കേസുകളിലെ തൊണ്ടി 
വാഹനങ്ങളും നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ലേല നിബന്ധനകൾക്കും സർക്കാർ ഉത്തരവുകൾക്കും 
വിധേയമായി ഇ - ലേലം വഴി വിൽപ്പന നടത്തുന്നതാണ് . ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 
വ്യക്തികൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് . മേൽ 
ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താഴെ പറയുന്ന വാഹനങ്ങളുടെ ലേല തുകയും , നികുതികളും 
വിജയിക്കുന്ന ഇ - ലേലക്കാരൻ നിയമ പ്രകാരവും , കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ജി.എസ്.ടി. , 
വരുമാന നികുതി , ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് ടാക്സ് , മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ ലേല ദിവസം 
തന്നെ അടയ്ക്കേണ്ടതുണ്ട് . 

ഇ- ലേല ( പമാണങ്ങളും , ഇ- ലേല O HW323103 ) 0 www.mstcecommerce.com 29 m 
വെബ്സൈറ്റിൽ ലഭ്യമാണ് . ഇ - ലേല ( പ്രമാണങ്ങൾ സമർപ്പിക്കാൻ www.mstcecommerce.com എന്ന 
വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 
എല്ലാ ഇ- ലേല പമാണങ്ങളും 

www.mstcecommerce.com o0 ) mm വെബ് സൈറ്റിൽ 
കാണിച്ചി രി ക്കുന്ന ഓൺലൈൻ കവറു ക ളിൽ ഓൺലെ നായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . 
ഇ - ലേലപ്രമാണങ്ങൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ , തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല പ്രമാണങ്ങൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 

ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി 
സമർപ്പിക്കാത്തത് നിരസിക്കപ്പെടുന്നതാണ് . ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ ഈ 
ഓഫീസിൽ നിന്നോ , ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ് . ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ 
( ലേലക്കാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ 
വിവരങ്ങളും , ഇ - മെയിൽ അഡ്രസ്സും ) ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . ഈ വിവരങ്ങൾ 
ഉൾപ്പെടുത്താത്ത ഇ - ലേല പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ് . ലേലക്കാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യുന്നതിലും , മറ്റും ഉണ്ടാകുന്ന അ സൗകര്യങ്ങൾക്കും , നഷ്ടത്തിനും വനം വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് മുമ്പായി വാഹനങ്ങളുടെ ഗുണ 
നില വാരം നേരിട്ട് കണ്ട് ബോദ്ധ്യ പ്പെട്ട് കൊള്ള ണ്ട താ ണ് . ഇ - ലേല ത്തിന് 

ശ ഷ മുള്ള 
പരാ തി കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . ഇ- വി ജ്ഞാ പന തീയ തിക്കു മുമ്പായി ദർ ഘാസ് | ലേലം 
സംബന്ധ മായ സർക്കാർ ഉത്തര വുകൾ എന്തെ ങ്കിലും ഉണ്ടായാൽ ആയതും ടി ഇ- ലേലത്തിന് 
ബാധകമായിരിക്കും . 
കൂടു തൽ വിവ ര ങ്ങൾ 

ഈ ഓഫീസിൽ നിന്നോ കോട നാട് റെയിഞ്ച് 

ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ് . 
കമ 

റെയിഞ്ച് വാഹനത്തിന്റെ വിവരങ്ങൾ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
നമ്പർ 
കോടനാട് കെ . എൽ - 09 - എം -5616 

റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , 
ടാറ്റാ ഇൻഡിക്ക കാർ 

കോടനാട് 
കോടനാട് കെ . എൽ - 07 - എ.എസ് .9922 റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , 
ബജാജ് സി . റ്റി . 100 

കോടനാട് 
( മോട്ടോർ സൈക്കിൾ ) 
തുണ്ടത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനം 

കരിമ്പാനി ഫോറസ്റ്റ് 
കെ.എൽ .17 ഡി -8148 മഹീന്ദ്ര ജീപ്പ് 

സ്റ്റേഷൻ 
2006 മോഡൽ 
മലയാറ്റൂർ ഡിപ്പാർട്ട്മെന്റ് വാഹനം 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഡിവിഷൻ കെ.എൽ. - 01 - എ.എച്ച് -1346 

ഓഫീസ് , മലയാറ്റൂർ 
ടാറ്റ ഇൻഡിക്ക കാർ 
2005 മോഡൽ 


സ്ഥലം 


2 


3 


റ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


32 


KERALA GAZETTE 


Part III 


m - cele ( 1200681308 homioonuglod eisj2009m 0900125-10-2021 . 


ഇ - ലേല തീയതി - 3-11-2021 . 


ഏതെങ്കിലും കാരണ വശാൽ മേൽ തീയതി യിൽ ലേലം നടക്കാതെ വന്നാൽ 15 -11-2021 , 
26-11-2021 തീയതികളിൽ ഇ - ലേലം നടത്തുന്നതാണ് . 


രജി സ്റ്റ 


ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എം.എസ്.റ്റി.സി. ലിമിറ്റഡിന്റെ ഓൺലൈനിൽ 

Ô ചെയ് തി രി ക്ക ണം . -ceiei നിബ ന്ധ ന കൾ എം . എ സ് . റ്റി . സി . elolg wong 
www.mstcecommerce.com 9m bomoomglod eBjoom . 

കൂടുതൽ വിവരങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
( Godom 0484-2649052 ) , GHOSMOš poolomi Gloom 300 mlod mlmjo ( CoDood 8547604182 ) , 
തുണ്ടത്തിൽ റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ( ഫോൺ 8547604333 ) പ്രവൃത്തി ദിവസങ്ങളിൽ 
പ്രവൃത്തി സമയത്ത് ലഭ്യമാണ് . 


No. A2-7845 / 21 . 


22 nd September 2021 . 


It is hereby notified that the following Department vehicles and Thondy vehicles 
under this division will be sold through e - auction shown in the schedule by the Divisional Forest 
Officer , Malayattoor any other officer authorised by him , subject to the 
conditions notified in the e - auction notification . The vehicles seized in the forest offences are kept 
under Government custody . 


or 


E - auction documents and connected records are available in the website : 
www.mstcecommerce.com . For submission of tenders visit the website www.mstcecommerce.com . 


All bids / e - auction documents are to be submitted online only and in the designated Online 
cover ( s ) / envelope ( s ) on the www.mstcecommerce.com website and e - auction documents submitted 
manually / through post will not be entertained . Late tenders will not be accepted . 

Online e - auction / bids are to be accompanied with relevant documents e - auction or bids 
received online without the scanned copies of relevant documents , will not be 
considered and shall be summarily rejected . Any further clarification on this e - auction can be 
obtained from NIC or the e - auction Help desk number available in the www.mstcecommerce.com 
website and from the office of the Divisional Forest Officer , Malayattoor Division , Kodanad during 
the office hours . The details regarding e - payment ( Bidder's Bank Account No. where he / she is 
having core banking facility and email ID ) should be submitted along with the e - auction documents . 
E - auction documents without these details will not be accepted . 

The Forest Department will not be responsible for any inconvenience or loss to the Bidder 
while uploading / downloading the bid . 

Intending person may ensure the condition of vehicles put up for e - auction before the 
commencement of the same and no compliance will be entertained after the e - auction . 

Any further notification to the sale condition that may be issued by Government 
after the issuance of this notification will also be applicable to this auction . 

Further details and information can be had from this office or the concerned Range Forest 
Office , Kodanad during the working hours . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


33 


SCHEDULE 


SI . 
No. 


Range 


Details of Vehicle 


Place where 
Vehicles kept 


1 


Kodanad 


KL - 09 - M - 5616 Tata Indica Car 


Range Forest Office , 


Kodanad 


2 


Kodanad 


KL - 07 - AS - 9922 Bajaj CT 100 


Range Forest Office , 


( Motor Cycle ) 


Kodanad 


3 


Thundathil 


Department Vehicle 
KL - 17D - 8148 Mahindra Jeep 


Karimpani Forest Station 


2006 Model 


4 


Divisional 


Department Vehicle 
KL - 01 - AH - 1346 Tata Indica Car 


Forest Office , 


Divisional Forest Office , 


Malayattoor 


2005 Model 


Malayattoor Division 


The e - auction will be knocked down in the name of the highest bidders . 


Date from which the e - auction notification and relevant documents will be available in the 


web site 25-10-2021 at 10.00 a.m. 


Date from which the bidders can be participated in the e - auction — 3-11-2021 . 


If the auction can't be conducted on the above date , the auction will be conducted on 


15-11-2021 , 26-11-2021 . 


Those who are interested to participate in the e - auction should be registered online with 
MSTC Limited , Bangalore . Conditions for e - auction will be available at the website 
www.mstcecommerce.com . Telephone Number Divisional Forest Officer , Malayattoor 
Division , Kodanand , Phone : ( 0484 2649052 ) , Range Forest Officer , Kodanad Phone 
Number ( 8547604182 ) , Range Forest Officer , Thundathil Phone Number ( 8547604333 ) . during office 


hours . 


Ravi KUMAR MEENA , IFS , 

Divisional Forest Officer . 
( For and on behalf of the Governor of Kerala ) 


Malayattoor . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


34 


KERALA GAZETTE 


Part III 


വാഴച്ചാൽ ഡിവിഷൻ 


ഈ - ലേല പരസ്യം 


നമ്പർ സി2-6783 2014 . 


2021 സെപ്റ്റംബർ 23 . 


വാഴച്ചാൽ വനം ഡിവിഷനിൽ അതിരപ്പിള്ളി , കൊല്ലത്തിരുമേട് റെയിഞ്ചുകളിലെ താഴെ പട്ടികയിൽ 
കാണിച്ചിരിക്കുന്ന തേക്കുതോട്ടത്തിൽ നിന്നും ഇടവെട്ടി ശേഖരിച്ച് തേക്കു തടികൾ കഴകൾ താഴെ 
പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ , അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം അഡീഷണൽ 
( പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 21-8- 2014 - ലെ പാ . ( 4 ) -29243 13 -ാം നമ്പറായി 
16-9-2014 - ലെ 36 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 3 , 17-10-2014 - ലെ പാ . ( 4 ) -29243 / 13 -ാം നമ്പറായി 
4-11-2014 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 3-12-2014 - ലെ പാ . ( 4 ) -26243 / 13 -ാം നമ്പറായി 
23-12-2014 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 3 എന്നിവയിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള വിശദമായ 
ദർഘാസ് / ലേല വ്യവസ്ഥകൾക്കും , https://forest.kerala.gov.in എന്ന വനം വകുപ്പിന്റെ ഔദ്യോഗിക 
വെബ്സൈറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും , അതാതു സമയത്തു നിലവിലുളള മറ്റു 
നിയമങ്ങൾക്കും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കും വിധേയമായി 
ഇ - ലേലത്തിലൂടെ വില്പന നടത്തുന്നതാണ് . എം.എസ്.ടി.സി. കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത 
വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . ടി ഇ - ലേലത്തിൽ തേക്ക് തടികൾ , തേക്ക് കഴകൾ , 
തേക്ക് ഫയർവുഡ് , എന്നിവ ലേലം കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ ഇ - ലേലത്തിന് മുമ്പ് ? 50,000 
( അമ്പതിനായിരം രൂപ മാത്രം ) ഇ - പേയ്മെന്റ് ( ഇ - ഷറി ഡിമാന്റ് ഡാഫ്ട് എം.എസ്.ടി.സി. ലിമിറ്റഡ് വഴി 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . വിജയിക്കുന്ന ഇ - ലേലക്കാരൻ ഇ - ലേല തുകയുടെ 35 % തുക ഇ - ലേല 
സ്ഥിരീകരണ തീയ്യതി തുടങ്ങി 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇ - ട്രഷറി മുഖേന അടക്കേണ്ടതാണ് . 
വിജയിയായ ഇ - ലേലക്കാരൻ നിയമ പ്രകാരവും , കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ജി.എസ്.ടി. , വന 
വികസന നികുതി , ആദായ നികുതി മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട് . 


ഈ - ലേല 


b 


പമാ ണ ങ്ങളും ഇ - ലേല ഷഡ ളു കളും www.mstcecommerce.com എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ് . ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ഇന്ത്യയുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ , മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT വഴിയോ 
ഓൺലൈനായി ഇ - ലേലത്തിനൊപ്പം സമർപ്പിക്കേണ്ടതാണ് . ഇ - ലേല പ്രമാണങ്ങൾ സമർപ്പിക്കാൻ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

എല്ലാ ഇ- ലേല ഉപമാ ണ ങ്ങളും www.msticecommerce.com എന്ന വെബ്സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . ഇ - ലേല പ്രമാണങ്ങൾ www.mstcecommerce.com എന്ന 
വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
ഇ - ലേല പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി 
സമർപ്പിക്കാത്തതും , അവയുടെ ഒറിജിനൽ തുറക്കുന്നതിനു മുമ്പ് സമർപ്പിക്കാത്തതുമായ ഇ - ലേല 
പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ് . ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ NIC- യിൽ നിന്നോ 
www.instcecommerce.com എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന Help Desk- ൽ നിന്നോ ഈ 
ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ് . ഇ - പെയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ലേലക്കാരൻ ഇടപാട് 
നടത്തുന്ന കോർബാങ്കിങ്ങ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും , ഇ - മെയിൽ അഡ്രസ്സും , 
ഇ- ലേ ല ത്തോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താണ് . ഈ വിവര ങ്ങൾ ഉൾപ്പെടു ത്താത്ത 

ഇ- ലേല 
പമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ് . ടെക്നിക്കൽ ബിഡും , ഫിനാൻഷ്യൽ ബിഡും അതിനായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ് . ലേലക്കാർ വിവരങ്ങൾ അപ്ലോഡ് 
ചെയ്യുന്നതിലും , മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദിയായി 
രിക്കുന്നതല്ല . ലേലത്തിൽ പങ്ക് കൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ 
രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ 
ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


35 


ടി . ഇ- ല ല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 

അവ രുടെ 

സ്ഥിര മായ 
മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്ന് 
വാങ്ങി ഈ- ല ല ത്തി ന് നിര ത ദവ്യം 

കെട്ടി വ യ് ക്കു ന്ന തോ ടൊപ്പം ഓൺ ലെ നായി 
ഹാജരാക്കേണ്ടതാണ് . നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ , സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല 
പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


ഇ- ലേ ല വില് പ ന യിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹിക്കു ന്ന വർ വില് പ നക്ക് വച്ചി രി ക്കുന്ന 
ഇടവെട്ട് ഉല്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവുകളും മറ്റ് വിശദവിവരങ്ങളും കണ്ട് ബോധ്യപ്പെട്ടിരി 
ക്കേണ്ടതും ഇ - ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ M.S.T.C. ലിമിറ്റഡിന്റെ ഓൺലൈനിൽ രജിസ്റ്റർ 
ചെയ്തിരിക്കണം . ഇ - ലേല നിബന്ധനകൾ M.S.T.C. ലിമിറ്റഡിന്റെ www.mstcecommerce.com എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ് . 


ഈ 


കൂടു തൽ വിവ ര ങ്ങൾക്ക് 

ഓ ഫീ സിലോ { ഫോൺ : 0480-270 1713 , 
ഇ- മെയിൽ : dfovzcl.fortakerala.gov.in ) അതി രപ്പിള്ളി , കൊല്ലത്തി രു മേട് റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസുകളിലോ ( ഫോൺ : അതി ര പ്പി ള്ളി- 85476018 58 ) 

പവ ത്തി 

സമ യ ങ്ങ ളിൽ 
ബന്ധപ്പെടാവുന്നതാണ് . 


പട്ടിക 


വുഡ് 


തോട്ടം 
യ്ക്ക് 


കഴകളുടെ ഏകദേശ അളവ് ( എണ്ണം ) 

തടി ഫയർ 

ഉല്പന്നങ്ങൾ 

അട്ടിവെച്ചിരി 
ഒന്നാം രണ്ടാം മൂന്നാം നാലാംഅഞ്ചാം 

എണ്ണം ക.മീ. മെ ടൺ ക്കുന്ന 
തരം തരം തരം തരം തരം 

സ്ഥലം 


ഈ - ലേല 
തീയതി 


28-10-2021 , 
30-11-2021 , 
11-01-2022 , 
11-02-2022 


20 


128 


922 


1602 


31 


1.765 


2006 ചുള്ളി 
തേക്ക് നോട്ടം 
അതിരപ്പിള്ളി 
റെന് 


2.50 MT 


452 


2562 


2222 


65 


786 


46 


16 MT 


1994 ചുള്ളി 
തേക്ക് അട്ടാ 
അതിരപ്പിള്ളി 
റെയ്ഞ്ച് 


സമയം 
കുളിരാംതോട് 1.30 മുതൽ 3.30 
ഡമ്പിംഗ് 

വര 
ഡിപ്പോ , 
അതിപ്പിള്ളി 11-11-2021 , 
റെയിഞ്ച് 10-12-2021 , 

20-01-2022 . 
22-02-2022 
സമയം : ഉച്ചയ്ക്ക് 
1.30 മുതൽ 3.30 

വര 


770 


868 


532 


290 


1971 കത്തിപ്പാറ 
തേക്ക് നോട്ടം 
കൊല്ലത്തിരു 
മേട് റെയ്ഞ്ച് 


22-11-2021 , 
പൊകലപ്പാറ 
18.368 0.50 MT 

ഡമ്പിംഗ് 

20-12-2021 , 
ഡിപ്പോ , 

31-01-2022 , 
കൊല്ല 

സമയം : ഉച്ചയ്ക് 
ത്തിരുമേട് 

130 മുതൽ 3.30 
റെയിഞ്ച് 

വര 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


36 


KERALA GAZETTE 


Part III 


No. C2-6783 / 2014 . 


23rd September 2021 . 


> 


It is hereby notified for the general information of the public that Teak Poles and Timber 
collected from 1994 Chully Teak Plantation and 2006 Chully Teak Plantation of Athirappilly Range , 
1971 Karadippara Teak Plantation , Kollathirumedu Range under this Division by thinning will be 
sold in e - Auction sale subject to detailed Auction sale conditions published in Kerala Gazette No. 36 
Vol . III dated 16-9-2014 of Additional Principal Chief Conservator of Forests ( Protection ) , 
Thiruvananthapuram vide Notification No. Pro . ( 4 ) 29243/13 dated 21-8-2014 Kerala Gazette No. 43 
Vol . III dated 4-11-2014 of Additional Principal Chief Conservator of Forests ( Protection ) , 
Thiruvananthapuram vide Notification No. Pro . ( 4 ) 26243/13 dated 17-10-2014 and Kerala 
Gazette No. 50 Vol . III dated 23-12-2014 of Additional Principal Chief Conservator of Forests 
( Protection ) , Thiruvananthapuram vide Notification No. Pro . ( 4 ) 26243/13 dated 3-12-2014 as per the 
conditions published in the Office Website of Kerala Forest Department 
https : //forest.kerala.gov.in- , and other rules in force , as per schedule furnished below . Those who 
wish to participate in the Auction have to remit an amount of 50,000 ( Fifty thousand only ) as 
EMD for Teak timber , Teak Poles , Teak Firewood , as e - payment before the e - auction commence 
through E - Treasury , Kerala . Successful bidders will have to remit 35 % of the bid amount on the e 
auction itself through e - payment . Successful bidders will have to remit the balance value , GST , 
Forest Development Tax , Income Tax and such other taxes that are prevailing at the time of e 
auction within the stipulated time limit . 

E - auction documents and connected records are available in the website : 
www.mstcecommerce.com . The Earnest Money Deposit should be submitted on e - payment / 
e - treasury / demand draft / MSTC through the internet online Banking of or through NEFT for other 
banks . For submission of e - auction visit the website : www.mstcecommerce.com . All bids / e - auction 
documents are to be submitted online only and in the designated online cover ( s ) / envelope ( s ) on the 
www.mstcecommerce.com . Website and e - auction documents submitted manually / through post will 
not be entertained . 

Online e - auction / bids are to be accompanied with relevant documents . E - auction / bids 
received online without scanned copies of relevant documents will not be considered and shall be 
summarily rejected . Any further clarification on this e - auction can be obtained from NIC / the 
e - auction Helpdesk number available in the www.mstcecommerce.com website and from the office 
of the Divisional Forest Officer , Vazhachal during the office hours . The details regarding e - payment 
( Bidder's Bank Account Number where he / she is having core banking facility and e - mail ID ) should 
be submitted along with the e - auction documents . E - auction documents without these details will 
not be accepted . Technical bid and financial bid shall be submitted in their respective designated 
online covers . The Forest Department will not be responsible for any inconvenience or loss to the 
Bidder while uploading / downloading the bid . 

The bidders who wish to participate in the e - auction should produce a certificate showing the 
permanent address and signature of the bidders duly attested by the concerned Village Officer , or 
any other approved identity documents along with the EMD through online . Those who do not 
produce any approved Identity Card or Certificate will not be eligible to participate in the 
e - auction . 


The intending bidders should satisfy themselves about the quality and quantity of the thinned 
materials put up for e - auction sale and no complaints will be entertained after the e - auction . The 
quantity that may become ready for sale after the publication of this notification will also be 
included in the e - auction . Any further notification to the sale conditions that may be issued by the 
Government after the issuance of this notification will also be applicable to this e - auction . The 
unsold materials in the e - auction will be re - auctioned . Further details of e - auction sale will be 
available from this office ( Phone No. 0480-2701713 , e - mail : dfo-vzcl.for@kerala.gov.in ) or 
Athirappilly Range Office ( Phone No. 8547601858 ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


37 


TABLE 


SI . 
No. 


Name of 
Plantation 

Range 


Approximate Number of 
Teak Poles & Timber 

Fire 

Name of 

Timber & Wood 
Ist 2nd 

Dumping Site 
3rd 4th 5th 

BS & 
Class Class Class Class Class 

Billet 
No. ( M ) MT 


E - Auction 

Date 


1 


2006 Chully 
TP , Athirappilly 

Range 


20 


128 922 1602 31 1.765 2.50 


28-10-2021 , 
30-11-2021 , 
11-1-2022 , 
11-2-2022 

Time : 


1.30 pm 


to 


3.30 pm 


Kuliramthodu 
Dumping 

Depot , 
Athirappilly 

Range 


11-11-2021 , 
10-12-2021 . 
20-1-2022 , 
22-2-2022 

Time : 


2 


1994 Chully 
TP , Athirappilly 

Range 


452 2562 2222 65 


786 46 


16 


1.30 pm 


to 


3.30 pm 


3 


22-11-2021 , 
20-12-2021 . 
31-01-2022 

Time : 


770 


868 532 


290 18.368 0.50 


Pokalappara 
dumping 

Depot , 
Kollathirumedu 

Range 


1971 
Karadippara TP , 
Kollathirumedu 

Range 


1.30 pm 


to 


3.30 pm 


Office of the Divisional Forest Officer , 
Vazhachal Division , 
Chalakudy . 


( Sd . ) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


38 


KERALA GAZETTE 


Part III 


കണ്ണൂർ ഡിവിഷൻ 


ഈ - ലേല് പരസ്യം 


നമ്പർ കെ.എൻ. 2479/2021 . 


2021 ഒക്ടോബർ 4 . 


കണ്ണൂർ ഡിവിഷന്റെ പരിധിയിലുളള കണ്ണവം റെയിഞ്ചിലെ കണ്ണവം നെടുംപൊയിൽ സെക്ഷനിലെ 
തേക്ക് പ്ലാന്റേഷനിൽ നിന്നും മെക്കാനിക്കൽ തിന്നിങ്ങ് , രണ്ടാം തിന്നിങ്ങ് വഴി ശേഖരിച്ച തേക്ക് കഴകൾ , 
വിറക് 1958,1959 തേക്ക് തോട്ടത്തിൽ നിന്നും ഫൈനൽ ഫെല്ലിംഗ് മുഖാന്തിരം ശേഖരിച്ച് വിറക് എന്നിവ 
29-10-2021 -ാം തീയതിയിൽ ഇ - ലേലം നടത്തുന്നതായിരിക്കും . MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ 
ചെയ് ത വ്യക്തി കൾക്ക് ല ല ത്തിൽ 

പങ്കെ ടു ക്കാ വു ന്ന താ ണ് . വിശദ വി വ ര ത്തി നായി 
www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 09946473645 എന്ന നമ്പരിൽ 
ബന്ധപ്പെടുക . മുണ്ടയോട് ഡമ്പിംഗ് ഡിപ്പോ , കണ്ണവം - ചെറുവാഞ്ചേരി മുണ്ടയോട് കോളനി റോഡിൽ നിന്ന് 
5.5 മീറ്റർ അകലെ സ്ഥിതിചെയ്യുന്നു . തലശ്ശേരി - മാനന്തവാടി റോഡിൽ , ചങ്ങലഗേറ്റിൽ നിന്നും വലത് 
ഭാഗത്തേക്ക് തിരിഞ്ഞ് 9 കി.മീറ്റർ മാറി തെറ്റുമ്മൽ ഡംബിംഗ് ഡിപ്പോ സ്ഥിതി ചെയ്യുന്നു . 
തലശ്ശേരി - മാനന്തവാടി റോഡിൽ , ചങ്ങലഗേറ്റിൽ നിന്നും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 200 മീറ്റർ മാറി 
ചങ്ങലഗേറ്റ് ഡബിംഗ് ഡിപ്പോ സ്ഥിതി ചെയ്യുന്നു . ചങ്ങലഗേറ്റ് - പെരുവ റോഡിൽ നിന്നും 2 കി.മീറ്റർ മാറി 
കൂട്ടപ്പാലം ഡമ്പിംഗ് ഡിപ്പോ സ്ഥിതി ചെയ്യുന്നു . 29-10-2021 - ന് ലേലം നടത്തുന്നതും പ്രസ്തുത ലേലത്തിൽ 
ബാക്കി വരുന്ന ലോട്ടുകൾ 16-11-2021 , 30-11-2021 , 9-12-2021 & 21-12-2021 എന്നീ തീയതികളിലും പുനർ ലേലം 
നടത്തുന്നതായിരിക്കും . 


പട്ടിക 1 


തെറ്റുമ്മൽ ഡംപിംഗ് ഡിപ്പോ 


ഇനങ്ങൾ 


കമ 
നമ്പർ 


ലോട്ടുകളുടെ എണ്ണം 

( ഉദ്ദേശം ) 


അളവ് 
( ഉദ്ദേശം ) 


1 


1 


രണ്ടാം തരം തേക്ക് കഴകൾ ( ഡി ) 
അഞ്ചാം തരം തേക്ക് കഴകൾ 


1 എണ്ണം 
1350 എണ്ണം 


2 


8 


പട്ടിക 2 


കുട്ടപ്പാലം ഡാപിംഗ് ഡിപ്പോ 


ഇനങ്ങൾ 


കമ 
നമ്പർ 


ലോട്ടുകളുടെ എണ്ണം 

( ഉദ്ദേശം ) 


അളവ് 
( ഉദ്ദേശം ) 


1 


1 


2 


2 


1 


രണ്ടാം തരം തേക്ക് കഴകൾ 
രണ്ടാം തരം തേക്ക് കഴകൾ ( ഡി ) 
മൂന്നാം തരം തേക്ക് കഴകൾ 
നാലാം തരം തേക്ക് കഴകൾ 


3 


3 


4 


1 


6 എണ്ണം 
4 എണ്ണം 
69 എണ്ണം 
53 എണ്ണം 
1734 എണ്ണം 
250 എം.ടി. 
15 എം.ടി. 


5 


9 


6 


അഞ്ചാം തരം തേക്ക് കഴകൾ 
ഫയർവുഡ് ( തേക്ക് ) 
ഫയർവുഡ് ( വിവിധം ) 


81 


7 


3 


16-9-2014 - ലെ വാല്യം- III പാർട്ട്- III 36 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 
21-8-2014 - ലെ Pro ( 4 ) 29243 / 13 -ാം നമ്പർ നിബന്ധനകളും 4-11-2014 - ലെ വാല്യം II പാർട്ട്- III 43 -ാം നമ്പർ 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം ) , തിരുവനന്തപുരത്തിന്റെ 17-10-2014 - ലെ Pro ( 4 ) 29243 / 13 -ാം നമ്പർ നിബന്ധനകളും , 
24-2-2015 - ലെ കേരള സർക്കാർ ഗസറ്റ് വാല്യം IV പാർട്ട് III 8 -ാം നമ്പർ പ്രകാരമുള്ള അഡീഷണൽ 
പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വിജിലൻസ് ) , തിരുവനന്തപുരത്തിന്റെ 3-2-2015 - ലെ 
Pro ( 4 ) 29243 / 13 -ാം നമ്പർ വിജ്ഞാപനങ്ങൾക്ക് വിധേയമായി ഇ - ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


39 


ാ 


മേൽപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഇനം / അളവ് വിൽക്കാതിരിക്കുന്നതിനുള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , കണ്ണൂരിൽ നിക്ഷിപ്തമായിരിക്കും . ടി ഡിപ്പോയിൽ 
ലേലം ചെയ്യുന്ന തടികൾക്ക് ? 25,000 മറ്റിനങ്ങൾക്ക് ( കഴകൾ , വിറക് , ബില്ലറ്റ്സ് ) ? 20,000 നിരതദ്രവ്യം ലേല 
ദിവസത്തിന്റെ തൊട്ടുതലേ ദിവസം വൈകുന്നേരം 6 മണിക്കു മുമ്പായി അടച്ചിരിക്കണം . ഈ തുക 
കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനത്തിലൂടെയോ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന വിധത്തിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി ലേലത്തിന്റെ 
തലേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ഒടുക്കേണ്ടതാണ് . ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ 
രജിസ്ട്രേഷൻ നമ്പർ , നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം 
മുൻകൂർ അടയ്ക്കു ന്ന വേലക്കാര നു മാത്രമേ കമ പ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ 
പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു . 

വിജയിയായ ലേലക്കാരൻ ലേല വിലയുടെ 35 % തുക ലേല സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ( ഏഴ് ) 
പ്രവൃത്തി ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ് . പട്ടിക 1 , 2 എന്നിവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 
ഉരുപ്പടികൾക്കുള്ള തുക കേരള സർക്കാരിന്റെ ഇ - ടഷറി സംവിധാനത്തിലൂടെയോ കണ്ണവം റെയ്ഞ്ച് ഫോറസ്റ്റ് 
ഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ , കൂത്തുപറമ്പ് ശാഖയിൽ നിന്നും മാറത്തക്കവിധം ഡിമാന്റ് 
ഡാഫ്റ്റായോ കൂത്തുപറമ്പ് ട്രഷറിയിൽ പണമായോ അടയ്ക്കേണ്ടതാണ് . ബാങ്കുകൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
മാറ്റുന്നതിന് ഏതെങ്കിലും കമ്മീഷൻ ഈടാക്കുകയാണെങ്കിൽ അത് ലേലക്കാരൻ നൽകേണ്ടതാണ് . 

ലേല നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുള്ള തേക്ക് തടികളുടെയും ക ഴകളുടെയും അളവിൽ മാറ്റം വരുത്തുന്നതിനോ 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും . 

ലേലം സംബന്ധിച്ച വിശദവിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ 
ഫോൺ നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , കണ്ണൂർ ഡിവിഷൻ , കണ്ണോത്തുംചാൽ , താണ , കണ്ണൂർ ജില്ല , 
കേരളം , പിൻ -670 012 . 

M-020108dfo-knr.for@kerala.gov.in 


ഫോൺ നമ്പർ -0497 2704808 . 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ , കണ്ണവം റെയിഞ്ച് , പി . ഒ . കണ്ണോത്ത് , കണ്ണൂർ ജില്ല , കേരളം , പിൻ -670 650 . 
M-020108—ro-kannavam.for@kerala.gov.in 


ഫോൺ നമ്പർ 


-0490-2300971 , 8547602659 . 


No. KN - 2479 / 2021 . 


4th October 2021 , 


The following quantities of Teak poles and Teak firewood Mechanical thinning and second 
silvicultural thinning of Teak plantation , Kannavam , firewood collected from Final Felling of 1958 , 
1959 Teak Plantation , stacked and stored at dumping depots given in the schedule below under 
Kannur Division will be offered for sale by e- auction on 29-10-2021 . Those who registered for 
auction with MSTC Company only can have the right to participate in e - auction . Further details can 
be had from the website www.mstcecommerce.com or 09946473645. The Tettummal Dumping Depot 
is situated 9 km right to the Changalagate in Thalassery - Mananthavady road . Kuttappalam dumping 
depot is situated 2 km distance from , Changalgate - Peruva Road . For the item not sold on 
29-10-2021 re - auction will be conducted on 16-11-2021 , 30-11-2021 , 9-12-2021 and 21-12-2021 . 


SCHEDULE 1 


Items 


SI . 
No. 


Thettummal Dumping Depot 

No. of Lots 
( approximate ) 


Quantity 
( approximate ) 


1 


Teak Poles II D 


1 


1 No. 


2 


Teak Poles V Class 


8 


1350 Nos . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


40 


KERALA GAZETTE 


Part III 


SCHEDULE II 


Kuttapalam Dumping Depot 


Items 


SI . 
No. 


No. of Lots 
( approximate ) 


Quantity 
( approximate ) 


1 


Teak Poles II C 


1 


6 Nos . 


2 


Teak Pole II D 


1 


4 Nos . 


3 


Teak Poles III Class 


3 


69 Nos . 


4 


Teak Poles IV Class 


1 


53 Nos . 


5 


Teak Poles V Class 


9 


1734 Nos . 


6 


Firewood ( Teak ) 


81 


250 MT 


7 


Firewood ( Miscellaneous ) 


3 


15 MT 


2 


The sale will be subjected to the conditions notified in the e - auction notification and the general 
sale conditions vide notification No. Pro ( 4 ) 29243/13 dated 21-8-2014 of Adl . Principal Chief 
Conservator of Forests ( Protection ) , Thiruvananthapuram published in Kerala Gazette No. 36 , 
Volume III , Part III dated 16-9-2014 , Notification No. Pro ( 4 ) 29243/13 dated 
17-10-2014 of Adl . Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram 
published in Kerala Gazette No. 43 , Volume III , Part III dated 4-11-2014 and Notification 
No. Pro ( 4 ) 29243/13 dated 3-2-2015 of Adl . Principal Chief Conservator of Forests ( Vigilance ) , 
Thiruvananthapuram published in Kerala Gazette No. 8 , Volume III , Part III dated 24-2-2015 . 

The Divisional Forest Officer , Kannur Division , Kannur reserves all the right to exclude any class 
or quantity of timber , shown in the schedule above for sale . EMD amount of 25,000 for 
Miscellaneous Timber and of 20,000 for Teak Poles / Billets / Firewood can be remitted through 
e - treasury till 6 p . m . on the previous day of the auction . For the benefit of the bidders who are 
not well versed with online transactions , Divisional Forest Officer , Kannur will accept EMD in the 
form of Demand Draft payable at any Nationalized Bank drawn in favour of Divisional Forest 
Officer , Kannur till 2 p . m . on the previous day of the auction . Only registered customers who 
have remitted the EMD in time will be able to participate in the e - auction . If the sale value of bid 
materials is not paid within the specified time period against any of the bid lot by the Hl bidder , the 
EMD will be forfeited . 


The successful bidder , 35 % of the bid value , after adjusting the EMD already remitted , shall be 
paid within 7 working days of issuance of acceptance letter . In case unsuccessful bidder the EMD 
will be returned to the bidders by Divisional Forest Officer concerned on request . The mode of 
payment is through e - treasury of Government of Kerala or Demand Draft ( DD ) drawn in favour of 
Range Forest Officer , Kannavam Range payable at State Bank of India , Koothuparamba Branch or 
by cash in Sub Treasury , Koothuparamba for item included in Schedule I , II . If any amount is 
charged by Bank for clearing the DD , the same shall be borne by the bidder himself . 

If modifications or change in the sale conditions are intimated by the Addl . Principal Chief 
Conservator of Forests ( Protection ) , Thiruvananthapuram , that will also be applicable to this e - auction 
sale and it will be informed to the bidder before e - auction . The undersigned reserves the right to 
alter the quantities of the materials mentioned in the above schedule or to cancel the 
e - auction of any materials without further notice . 


any 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


41 


Further particulars can be had from the Divisional Forest Officer , Kannur Division , 
Kannothumchal , P. O. Thana , Kannur District , Kerala State , Pin - 670 012 . 

email—dfo-knr.for@kerala.gov.in 


Phone - 0497-2704808 


The Range Forest Officer , Kannavam Range , P. O. Kannoth , Pin - 670 650 Kannur District , 
Kerala State . 


Email—ro-kannavam.for@kerala.gov.in 


Phone - 0490-2300971 , 8547602659 


Divisional Forest Office . 
Kannur . 


( Sd . ) 
Divisional Forest Officer . 
( for and on behalf of the Governor of Kerala ) 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:50:30 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


